सत्यमेव जयते 


- Reg. No. രജി. നമ്പർ 
KL /TV( N )/12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


Ge 
കര 


സർക 


NMENT OF 


o 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


- No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


5th April 2011 

2011 ഏപ്രിൽ 5 
15th Chaithra 1933 
1933 ചൈതം 15 


) 14 


വാല്യം 56 


നമ്പർ 


PART III 
Health Services Department 


പുനർ ദർഘാസ് പരസ്യം 


2011 - 12 


നമ്പർ ബി2 - 2922 / 2011. 2011 മാർച്ച് 18. 
കണ്ണൂർ ജില്ലാ മെഡിക്കൽ 

ആഫീസിൽ 
സാമ്പത്തികവർഷത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ജോലികൾ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളു 
ന്നു .ദർഘാസുകൾ വെള്ളക്കടലാസിൽ സമർപ്പിക്കേ താണ്. 


ne 


(1) മരുന്നുപെട്ടികൾ, 

ആശുപ്രതി 

ഉപകരണങ്ങൾ 
മുതലായവ തൂക്കം നോക്കി വ ിയിൽ 

കയറ്റുക. 
( നിരക്കുകൾ ക്വിന്റലിന് വെച്ച്കാണിക്കേ താണ്.) 
( 2 ) കണ്ണൂർ മുനിസിപ്പാലിറ്റി അതിർത്തിക്കുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ, വിവിധ പാർസൽ ആഫീസുകൾ തുടങ്ങിയ 
- സ്ഥാപനങ്ങളിൽനിന്നും 

മരുന്ന് 
പെട്ടികളും ആശുപത്രി ഉപകരണങ്ങളും മറ്റും ജില്ലാ മെഡിക്കൽ ആഫീസിലേക്ക് സ്വന്തം വാഹനം 
ഉപയോഗിച്ച് ആവശ്യാനുസരണം കൊ പോവുക. ( നിരക്കുകൾ ക്വിന്റലിന് വെച്ച് കാണിക്കേ താണ്.) 
(3) മേൽപ്പറഞ്ഞ സാധനങ്ങൾ വാഹനത്തിൽനിന്നും ഇറക്കി തൂക്കം നോക്കി അട്ടിവയ്ക്കുക. ( നിരക്കുകൾ ക്വിന്റലിന് 

വെച്ച്കാണിക്കേ താണ്.) 


ജില്ലാ മെഡിക്കൽ ആഫീസിലേക്കുള്ള ദർഘാസിനൊപ്പം - 750 (എഴുന്നൂറ്റിഅമ്പത് രൂപ മാത്രം) നിരതദ്രവ്യമായി 
കണ്ണൂർ ജില്ലാ മെഡിക്കൽ ആഫീസറുടെ പേരിൽ കെട്ടിവച്ച ഡിമാന്റ് ഡ്രാഫ്റ്റ് സഹിതം സ്റ്റോർ പർച്ചേസ് നിയമത്തിൽ 
അനുശാസിച്ചിട്ടുള്ളവിധം 

- 100 ( നൂറ് രൂപ 

മാത്രം) 
മുദ്രപത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട ഒരു പ്രാഥമിക കവറും ദർഘാസിന്റെ കൂടെഉള്ളടക്കം ചെയ്യേ തും കവർ മുദ്രവച്ച് 


പുറത്ത് " സാധനങ്ങൾ കയറ്റുന്നതിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഇറക്കി അട്ടിവയ്ക്കുന്നതിനുമുള്ള ദർഘാസ് 
2011- 12 " എന്ന്എഴുതിയിരിക്കേ താണ്. 


ന 


ദർഘാസുകൾ 

2011 ഏപ്രിൽ 

7 -ാം തീയതി 

- വ്യാഴാഴ്ച് 
2 മണിക്ക് മുമ്പായി കണ്ണൂർ ജില്ലാ മെഡിക്കൽ ആഫീസിൽ കിട്ടിയിരിക്കേ താണ്. ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ - 7 - 4 - 2011- ന് 

വ്യാഴാഴ്ച 

3 

മണിക്ക് 
ദർഘാസുകൾ തുറക്കുന്നതും സ്വീകാര്യമല്ലാത്ത 

ദർഘാസു 
കാരുടെ നിരതദ്രവ്യം ദർഘാസ് തീരുമാനമായ 

ഉടൻ 

- മടക്കി 
കൊടുക്കുന്നതുമായിരിക്കും. 

- യാതൊരു 

കാരണവും 
കാണിക്കാതെ ദർഘാസുകൾ സ്വീകരിക്കാനോ നിരാകരിക്കാനോഉള്ള അധികാരം ജില്ലാ മെഡിക്കൽ ആഫീസറിൽ നിക്ഷി 
പ്തമായിരിക്കും. 


കണ്ണൂർ ജില്ലാ മെഡിക്കൽ ആഫീസിലെ പ്രവൃത്തികൾക്കായി അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ 
ദർഘാസുകൾ സ്വീകരിച്ച വിവരം കിട്ടി 5 ദിവസത്തിനകം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 2,000 ( ര ായിരം രൂപ മാത്രം) 
കെട്ടിവച്ച് ആയതിന്റെ രശീതികളും അതോടൊപ്പം നിശ്ചിത വിലയ്ക്കുള്ളമുദ്രപത്രത്തിൽ നിയമപ്രകാരമുള്ള സമ്മത 
പ്രതവും ഹാജരാക്കേ താണ്. 

കരാറുകാരുടെ കാലാവധി 1-4- 2011 മുതൽ 31-3- 2012 വരെയായിരിക്കും. ആവശ്യമായി വന്നാൽ അടുത്ത ദർഘാസ് 
തീരുമാനമാകുന്നത് വരെ തുടരേ തായി വന്നേക്കാം. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീ 
സിൽനിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽആഫീസർ 


ജില്ലാ മെഡിക്കൽ ആഫീസ്, 
കണ്ണൂർ. (ആരോഗ്യം ). 


